© 
കേരള സർക്കാർ 
Government of Kerala 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


GOVERNMENT 


ക 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ഏപ്രിൽ 6 
6th April 2021 

1196 മീനം 23 
23rd Meenam 1196 
1943 ചൈതം 16 
16th Chaithra 1943 


നമ്പർ 

14 
No. 


Vol . X 


Thiruvananthapuram , , 

Tuesday 


PART III 


Commissionerate of Land Revenue 


6th APRIL 2021 ] 


COMMISSIONERATE OF LAND REVENUE 


2709 


Vaikom Taluk 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


പരസ്യം 


1 


ഷീബ , പി . കെ . ( ഷീബ ബിജു ) ഭാര്യ 


41 


( 1 ) 


2 കൃഷ്ണ ബിജു 


മകൾ 


20 


3 


നന്ദന ബിജു 


15 


>> 


4 


വിലാസിനി 


മാതാവ് 


74 


നമ്പർ സി1-1695 2021 . 

2021 ഫെബ്രുവരി 22 . 
വൈക്കം താലൂക്കിൽ ചെമ്പ് വില്ലേജിൽ കാട്ടിക്കുന്ന് 
കര യിൽ പേരേപ്പറമ്പിൽ വീട്ടിൽ ബാബുകുമാർ , പി . സി . 
16-8-2020 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ അനന്തരാ 
വകാശ സാക്ഷ്യ പത്രം മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി 
അനുവദിക്കണമെന്ന് കാണിച്ച് പത്തന്റെ ഭാര്യ സിന്ധു ബാബു 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ചെമ്പ് വില്ലേ ജാഫീ സർ 
മുഖാ ന്തിരം അന്വേ ഷ ണവും അവ കാശ വിചാ ര ണ യും 
നടത്തിയതിൽ ടിയാൻ 16-8-2020 - ൽ മരണപ്പെട്ടിട്ടുള്ളതാണെന്നും 
പരേതന്റെ അവകാശികളായി താഴെ വിവരിക്കുന്ന 3 ( മൂന്ന് ) 
പേർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


അവ കാശ 


പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ ടി 
ആ വ ശ്യ ത്തി ലേ ക്കായി പരേ തന്റെ നിയ മാ നു സത് 
അവകാശികളായി മേൽ വിവരിച്ച 1 മുതൽ 4 വരെയുള്ളവരെ 
പരി ഗ ണിച്ച് 

സർട്ടിഫിക്കറ്റ് അ നു വ ദിച്ച് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനകം വൈക്കം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത 
സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


ക്കം . 


1 


സിന്ധു ബാബു 


ഭാര്യ 


42 


2 


അക്ഷയ് ബാബു 


മകൻ 


17 


Kanjirappally Taluk 


3 


രാധ 


മാതാവ് 


66 


പരസ്യം 


( 1 ) 


നമ്പർ സി2-5281 2020 . 


2021 ഫെബ്രുവരി 3 . 


അവ കാശ 


പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ ടി 
ആ വ ശ്യ ത്തി ലേ ക്കായി 

പരേ തന്റെ നിയ മാ നു സത് 
അവകാശികളായി മേൽ വിവരിച്ച് 1 മുതൽ 3 വരെയുള്ളവരെ 
പരി ഗ ണിച്ച് 

സർട്ടിഫിക്കറ്റ് അ നു വ ദിച്ച് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനകം വൈക്കം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പിക്കേ ണ്ട താണ് . 
നിശ്ചിത സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 
പരാതികൾ പരിഗണിക്കുന്നതല്ല . 


കാഞ്ഞി രപ്പള്ളി താ ലൂ ക്കിൽ , മണി മല വില്ലേജിൽ , 
മുക്കട പി . ഒ . - യിൽ ളാനിത്തോട്ടം വീട്ടിൽ സുമേഷ് , എൽ . സി . 
S / o ചെല്ലപ്പൻ എന്നയാൾ 8-7-2020 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ള 
താണെന്നും , വിവിധ ആവശ്യങ്ങൾക്കായി ഹാജരാക്കുന്നതിന് 
പരേതന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് 
കാണിച്ച് ടിയാന്റെ ഭാര്യ ജോമിനാമോൾ , വി . ജെ . , ളാനിത്തോട്ടം 
വീട് , മുക്കട പി . ഒ . സമർപ്പിച്ച അപേക്ഷയിൻമേൽ മണിമല 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പര തന്റെ അന ന്ത രാ വ കാശികളായി 

പേരു 
ചേർത്തിട്ടുള്ളവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


താഴ 


( 2 ) 


നമ്പർ സി1-1696 2021 . 


2021 ഫെബ്രുവരി 22 , 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ജോമിനാമോൾ , വി . ജെ . 


ഭാര്യ 


34 


2 


സുജിൽ സുമേഷ് 


മകൻ 


11 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല ) . 


വൈക്കം താലൂക്കിൽ വടയാർ വില്ലേജിൽ വടക്കുംഭാഗം 
കര യിൽ കൃഷ് ണ് നിവാസ് വീട്ടിൽ ബിജു , എം . പി . 
14-11-2019 - ൽ മര ണ മ ട ഞ്ഞിട്ടു ള്ള താ ണെന്നും ടിയാന്റെ 
പേരിലുള്ള വസ്ത , ബാങ്ക് , സംബന്ധമായ ആവശ്യങ്ങൾക്കും 
വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകണമെന്ന് കാണിച്ച് 
പരേതന്റെ ഭാര്യ ഷീബ , പി , കെ . സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
വട യാർ വില്ലേജാഫീ സർ മുഖാ ന്തിരം അന്വേഷ ണവും 
അവകാശ വിചാരണയും നടത്തിയതിൽ ടിയാൻ 14-11-2019 - ൽ 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും പരേതന്റെ അവകാശികളായി താഴെ 
വിവരിക്കുന്ന 4 ( നാല് ) പേർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


മേൽ പറഞ്ഞിരിക്കു ന്ന വ രാണ് പരേ തന്റെ അനന്തരാ 
വകാശികൾ എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പസി ദ്ധീ ക രിച്ച് 30 ദിവ സ ത്തി നകം 
കാഞ്ഞി ര പ ളളി തഹശീൽദാർക്ക് രേഖാ മൂലം നേരിട്ട് 
സമർപ്പി ക്കേ ണ്ട താണ് . നിശ്ചിത തീയ തിക്കു ശേ ഷിമോ 
തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


115 


